Reg. No. KL /TV/12 


Governm : Korala 

19,9 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


13th July 1979 


Vol. XXIV ] 


Trivandrum , Friday, 


[ No. 490 


22nd Ashadha 1901 


GOVERNMENT OF KERALA 


Election Department 

NOTIFICATION 
No. 4489/EL1/79/ Elec.. 

Dated, Trivandrum , 12th July 1979 . 
Notifications Nos. 480/79 (2 ) I and 480/79 (2) II both dated 6-7-1979 
of the Election Commission of India and their Malayalam versions are 
published . 

By order, 

M. K. SARADA , 
Deputy Secretary & Deputy Chief Electoral Officer, 

Kerala . 


ELECTION COMMISSION OF INDIA 


New Delhi, dated , 6th July 1979/ 

Asadha 15 , 1901 (S) . 
NOTIFICATION 


No. 480/79 (2 )-I. - In pursuance of sub -section (1) of section 3 of the 
Presidential and Vice -Presidential Elections Act, 1952 (31 of 1952 ), the 


! 


33/2845 /MC. 


2 


Election Commission , in consultation with the Central Government, hereby 
appoints the Secretary General to the Rajya Sabha , Parliament House, 
New Delhi, to be the Returning Officer for the Vice -Presidential election . 


By order, 

(Sd.) 
V. NAGASUBRAMANIAN , 
Secretary to the Election Commission of India . 


ELECTION COMMISSION OF INDIA 


New Delhi, dated , 6 July, 1979 / 

Asadha 15 , 1901 (Saka). 


NOTIFICATION 


No. 480/79( 2)-II. - In pursuance of sub -section (1 ) of section 3 of the 
Presidential and Vice-Presidential Elections Act, 1952 (31 of 1952), the 
Election Commission hereby appoints . Shri Sudarshan Agarwal, Additional 
Secretary, Rajya Sabha Secretariat, Parliament House, New Delhi, to be the 
Assistant Returning , Officer for the Vice -Presidential election . 


By order, 

(Sd.) 
V. NAGASUBRAMANIAN , 
Secretary to the Election Commission of India . 


ഇൻഡ്യാ തിരഞ്ഞെടുപ്പു കമ്മീഷൻ 


ന്യൂഡൽഹി, 1979ജൂലെ 6/ 
1901 ആഷാഢം 15 ( ശകവർഷം) 


വിജ്ഞാപനം 


നമ്പർ, 480/ 19 ( 2) -I.- പ്രസിഡൻറിനേയും വൈസ്പ്രസിഡൻറിനേയും 
തിരഞ്ഞെടുക്കുന്നതു സംബന്ധിച്ച 1952 - ലെ ആക്ററ് ( 1952 - ലെ 31) 
3 -ാംവകുപ്പ്” (1) -ാം ഉപവകുപ്പനുസരിച്ച്, തിരഞ്ഞെടുപ്പു കമ്മീഷൻ, കേന്ദ് 
സർക്കാരുമായി ആലോചിച്ചശേഷം, ന്യൂഡൽഹി, പാർലമെൻറ് ഹൗസിലെ 


3 


രാജ്യസഭാ സെക്രട്ടറി ജനറലിനെ വൈസ ( പ്രസിഡൻറ് തിരഞ്ഞെടുപ്പിനു 
വേണ്ടിറിട്ടേണിംഗ് ആഫീസറായി ഇതിനാൻ നിയമിക്കുന്നു . 


ഉത്തരവു പ്രകാരം, 


( ഒപ്പ്) 
വി , നാഗസുബ്രമണ്യൻ, 
ഇൻഡ്യാ തിരഞ്ഞെടുപ്പു കമ്മീഷൻ സെകട്ടറി . 


ഇൻഡ്യാ തിരഞ്ഞെടുപ്പു കമ്മീഷൻ 


ന്യൂഡൽഹി, 1979ജൂലൈ 6 


1901 ആഷാഢം 15 ( കവർഷം) 


വിജ്ഞാപനം 


നമ്പർ 480/19 ( 2 ) -II.ചപസിഡൻറിനേയും വൈസ് പ്രസിഡൻറി 
നേയും തിരഞ്ഞെടുക്കുന്നതു സംബന്ധിച്ച 1952 - ലെ 

ക ററ് 
(1952- ലെ 31 ) 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പനുസരിച്ച്, തിരഞ്ഞെടുപ്പ 
കമ്മീഷൻ ന്യൂഡൽഹി പാർലമെന്റ് ഹൗസിലെ രാജ്യസഭാ സെക്രട്ടേറിയറ് 
അഡീഷണൽ സെക്രട്ടറി ശ്രീ . സുദർശൻ അഗർവാളിനെ വൈസ്പ്രസിഡൻ 
തിരഞ്ഞെടുപ്പിനുവേണ്ടി അസിസ്റ്റൻറ റിട്ടേണിംഗ് ആഫീസറായി . 
ഇതിനാൽ നിയമിക്കുന്നു . 


ഉത്തരവു ( പകാരം, 


വി , നാഗസുബ്രമണ്യൻ, 
ഇൻഡ്യാ തിരഞ്ഞെടുപ്പു കമ്മീഷൻ സെക്രട്ടറി. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE COVERNTENT FRESS. 

TRIVANDRUM , 1979 


Reg . No. KL /TV /12 


Government of Kerala 

1979 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Friday, 


13th July 1979 

-- [No. 489 
22nd Ashadha 1901 (Saka ) 


Vol. ( XIV ] Trivandrum , 


GOVERNMENT OF KERALA 
Water and Transport ( Tr. B ) Department 

DECLARATION 
No. 14266 /TB2/ 79/ W & T . 

Dated , Trivandrum , 10th July 1979 . 
Whereas in exercise of the powers conferred by clause (1) of Article 253 
of the Constitution the President has, in his Notification No. 2 /4 /63 Jdl. II 
dated 31-5-1963 entrusted the Government of Kerala , with their c nsent, the 
functions of the CentralGovernment under the Kerala Lan : Acquisition 
Act, 1961 (Act 21 of 1962) , in relation to acquisition of land for the purpose 
of the Union in this State; 

And whereas under sub -section (4 ) of Section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act shall not apply to the land specified in 
the Schedule below ; 

And whereas the Governinent are satisfied that the said land has to be 
acquired for a public purpose; 

The Government of Kerala hereby declare under Section 6 of the Act 
that the land specified in the Schedule below and measuring 0.1130 Hectare 
be the same a little more or less , is needed for a public purpose, to wit for 
doubling rail track between Wadakkancherry and Mulamkunnathukavu and 
under section 7 of the Act direct the Special Tahsildar(LA)Railways, Trichur 
to take order for the acquisition ofthe land . Further, under sub -section (1) 
of section 19 of the Act the Government direct that the Collector may take 
possession of the la id on the expiry of fifteen days from the date of publi 
cation of the notice mentioned in sub- section ( 1) of section 9 of the Act. 

33 /2841/ B . 


2 


A plan of the land is kept in the office of the Special Tahsildar (LA ) 
Railways, Trichur and may be inspected at any time curing office hours 

ഭരണഘടന 258-ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 
ങ്ങൾ വിനിയോഗിച്ച് രാഷ്(ടപതി, യൂണിയൻ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമിവിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) ( പകാരം കേന്ദ 
ഗവൺമെൻറിൻറ പ്രവത്തികൾ തൻ 31-5-1963 തീയതിയിലെ 2 / 4/1963/Jdi. 
II. നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ ഗവൺമെൻറിൻറ സമ്മത 
ത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കയാലും ; 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് 4 -ാം ഉപവകുപ്പ് പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച് 
ആക്ററ് .5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും ; 
പ്രസ്തുത ഭൂമി ഒരുപൊതുക്കാര്യത്തിനായി 

വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെന്റിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും, 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0.1130 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ " ഭൂമി, "അത് അതതന്നെയോ, 
അതിൽ അൽപ്പം കൂടുതലോകുറവോ ആയിരുന്നാലും വേണ്ടതില്ല, ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് വടക്കാഞ്ചേരിക്കുംമുളംകുന്നത്തുകാവിനും ഇടയ്ക്കുളള 
റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ആക്ററ് 6 -ാം വകുപ്പു 
പകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം സ്പെഷ്യൽ തഹശീൽ 
ദാർ (എൽ. എ .) റെയിൽവെയർസ്, തൃശ്ശൂർ-3 എന്ന ആളോട് നീ ർദ്ദേശിക്കു 
കയുംചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരി 
ക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്നതീയതി മുതൽ പതിനഞ്ച് ദിവസം 
കഴിഞ്ഞാൽ കളക്ടർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നുംകൂടി 
ആക്ററ് 19 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേശി.. 
ക്കുകയുംചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ സ്പെഷ്യൽ തഹശീൽദാർ ( എൽ.എ.) റെയിൽവേയ്സ് 
തൃശ്ശൂർ എന്ന ആളുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമ 
യത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം. 

SCHEDULE 

( Block 129) 
District - Trichur . 

Village- Minalur . 
Taluk - Talappilly. 

( The extent given is approximate ) 
Survey No. 71/2 . 
Description Dry . 
Extent 0.1130 hectare. 

By order of the Governor, 
K RAMACHANDRAN, 
Additional Secretary . 


PRINTED AND PUBLISHED BY THIE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1979. 


